Regn . No. KERBIL / 2012 / 45073 

dated 5-9-2012 with RNI 


© 
കേരള സർക്കാർ 
Government of Kerala 

2021 


सत्यमेव जयते 


Reg . No. KL / TV ( N ) / 634 / 2021-2023 


GOVERNMENT 


സരണം 


OF 


KERALA 


കേരള ഗസററ് 


KERALA GAZETTE 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


തിരുവനന്തപുരം , 

ചൊവ്വ 


വാല്യം 10 


നമ്പർ 


2021 ജൂലൈ 13 

13th July 2021 
1196 മിഥുനം 29 
29th Mithunam 1196 
1943 ആഷാഢം 22 
22nd Ashadha 1943 


28 


Vol . X 


No. 


Thiruvananthapuram , , 

Tuesday 


PART III 


Notifications by Heads of Departments 
Commissionerate of Land Revenue 


13th JULY 2021 ] 


COMMISSIONERATE OF LAND REVENUE 


5124 


പരേ തന്റെ പേരിൽ അന ന്ത രാവകാശ സർട്ടിഫിക്കറ്റ് 
മു ഖന ലഭി ക്കാ നുള്ള 

എല്ലാ ആനു കൂ ല്യ ങ്ങ ളും 
വാങ്ങു ന്ന തി നുള്ള അ വ കാ ശി കൾ 

മേൽപ്പ റ ഞ്ഞ വർ 
മാത്രമാണെന്ന് കാണിച്ച് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിന് 
ആർക്കെ ങ്കിലും ആക്ഷേ പ മുള്ള പക്ഷം അവർ ആ വിവരം 
പരസ്യം ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം ഈ 
ആഫീസിൽ നേരിട്ട് ബോധിപ്പിക്കേണ്ടതാണ് . സമയ പരിധി 
കഴിഞ്ഞും തപാൽ വഴിയും ലഭി ക്കുന്ന ആക്ഷേപ ങ്ങൾ 
സ്വീകരിക്കുന്നതല്ല . 


ലേലം 


( 6 ) 


No , A3-11013 / 2021 . 


2nd July 202 1 . 


ആളോ , ചുമതലപ്പെടുത്തുന്ന ആളോ പരസ്യമായി ലേലം 
ചെയ്ത് വിൽക്കുന്നതാണ് . ടി ലേലത്തിൽ പങ്കെടുക്കാൻ 
ആഗ്രഹിക്കുന്നവർ നിശ്ചിത തുക നിരതദ്രവ്യം കെട്ടി വച്ച് 
ലേലത്തിൽ പങ്കെടുക്കേണ്ടതും ഏറ്റവും കൂടുതൽ തുകയ്ക്ക് 
ലേലം വിളിക്കുന്ന ആളിന്റെ പേരിൽ ലേലം താൽക്കാലികമായി 
ഉറപ്പിക്കുകയും നിര തദവ്യം കഴിച്ചുള്ള ലേലത്തു കയും 
നിയമാനുസൃത നികുതിയും വനം വികസന നികുതിയും 
അപ്പോൾ തന്നെ ഒ ടു ക്കു വ രു ത്ത ണ്ടതുമാ ണ് . 
സ്ഥിരീകരിച്ചുകൊണ്ട് ഉത്തരവ് ലഭിക്കുന്ന മുറയ്ക്ക് ലേലം 
കൊണ്ട് യാൾ സ്വന്തം ചെല വിൽ പ്രസ്തുത മരം മുറിച്ച് 
നീക്കം ചെയ്യേണ്ടതുമാണ് . സാധാരണ സർക്കാർ ലേലങ്ങൾ 
സംബന്ധിച്ചുള്ള എല്ലാ നിബന്ധനകളും ഈ ലേലത്തിനും 
ബാധകമായിരിക്കുന്നതാണ് . 

ടി തേക്ക് മരം കടയ്ക്കൽ വില്ലേജിൽ ഇടത്തറ മുറിയിൽ 
കല്ലണ എന്ന സ്ഥലത്ത് ഇടത്തറ മുരുക്കു മൺ റോഡിൽ 
നിന്നും കല്ലണ യിലേക്ക് പോകുന്ന പഞ്ചായത്ത് തടത്തിൽ 
സുമാർ 200 മീറ്റർ ദൂരത്തിൽ ടി തടത്തിന് സുമാർ 100 മീറ്റർ 
വടക്ക് - പ ടി ഞ്ഞാറ് മാറി ( ശീമ തി സര ളാ ദേ വി യുടെ 
ഉടമസ്ഥതയിലുള്ള പുരയിടത്തിൽ സ്ഥിതി ചെയ്യുന്നതും പകൽ 
നേരത്ത് ടി പൂ ര യി ട ത്തിൽ പവേ ശിച്ച് തേക്ക് 
പരിശോധിയ്ക്കാവുന്നതുമാണ് . 
കളക്ടറേറ്റ് , 

( ഒപ്പ് ) 
കൊല്ലം . 

ജില്ലാ കളക്ടർ . 


Notice is hereby given to all to whom it may 
concern that Geetha , G. w / o Vilcent , L. , Vin Nivas , 
Anamon , Pongummoodu , Kuvalashery P. O. , Maranalloor 
Village , Kattakada Taluk has applied for a legal heirship 
certificate to receive the benefits due to her husband 
Vilcent , L. of the above mentioned address who expired 
on 27-3-2021 . Enquiry conducted through the Village 
Officer , Maranalloor revealed that the following are the 
legal heirs of the deceased . 


മ രം 


SCHEDULE 


Age 


Sl . Name of the 
No. legal heirs 


Relationship 
with the deceased 


Kollam Taluk 


പരസ്യം 


1 


Geetha , G. 


Wife 


57 


( 1 ) 


2 


Vipin Vincent 


Son 


31 


3 


Vijin Vincent 


28 


29 


ക . 


Objections if any against the issuance of the legal 
heirship certificate to the above said persons has to be 
filed in persons before the undersigned within 30 days 
from the date of publication of this notice in the Kerala 
Gazette . Belated applications and those sent by post will 
not be considered . 


നമ്പർ ബി2-14395 2021 . 

2021 ജൂലൈ 6 . 
കൊല്ലം താലൂ ക്കിൽ കൊല്ലം ഈസ്റ്റ് വില്ലേജിൽ 
ഉളിയക്കോ വിൽ പി . ഒ . , നേഹ നഗർ -221 , മുളയ്ക്കൽ 
കിഴ ക്ക തിൽ അനിൽ , ബി . s / o സി . ഭാസ് ക ര ൻ 
29-5-2021 - ൽ മരണപ്പെട്ടുപോയതായും വിവിധ ആവശ്യങ്ങൾക്ക് 
ഹാജരാക്കു ന്ന തിന് ഒ രു 

സർട്ടി ഫിക്കറ്റ് 
നൽക ണ മെന്ന് കാണിച്ച് പരേ തന്റെ ഭാര്യ ഷീല , എസ് . 
ബോധിപ്പിച്ചു വന്ന അപേക്ഷ യിൻ മേൽ കൊല്ലം ഈസ്റ്റ് 
വില്ലേ ജാഫീ സർ മുഖാന്തിരം 

വിചാ രണ 
നടത്തിയതിൽ താഴെ പറയുന്നവർ അനന്തരാവകാശികളാണെന്ന് 
അറിയുന്നു . 


അവ ക  ാ ശ 


അവ കാശ 


Taluk Office , 
Kattakada . . 


( Sd . ) 
Tahsildar . 


പേര് 


KOLLAM DISTRICT 


കമ 
നമ്പർ 


പരേതനുമായുള്ള വയസ് 


ബന്ധം 


ലേല പരസ്യം 


1 


50 


നമ്പർ എൽ1-139109 2019 . 


2021 ജൂൺ 24 . 


2 


19 


3 


11 


കൊട്ടാരക്കര താലൂക്കിൽ കടയ്ക്കൽ വില്ലേജിൽ ഇടത്തറ 
മുറി യിൽ തട ത്തിൽ വിള വീട്ടിൽ രഘു ത്ത മ ൻ ഭാര്യ 
സരളാദേവിയുടെ കൈവശത്തിലുള്ളതും ടി വില്ലേജിൽ ബ്ലോക്ക് 
47 - ൽ റീസർവെ നമ്പർ 189 / 5 - ൽപ്പെട്ട 11.90 ആർ പുരയിടത്തിൽ 
എൽ . എ . 460 17 6 -  ാം നമ്പർ പട്ടയ ഉപകാരം റിസർ വ് 
ചെയ്തിട്ടുള്ളതുമായ ഒരു തേക്ക് മരത്തിന് ഡിവിഷണൽ 
ഫോറസ്റ്റ് ഓഫീസർ , പൂന ലൂർ X 26,358 ( ഇ രു പത്തി 
ആറായിരത്തി മുന്നൂറ്റി അൻപത്തി എട്ട് രൂപ ) വില നിശ്ചയിച്ചു 
നൽകിയിട്ടുള്ളതാണ് . ടി തേക്ക് മരം 3-8-2021 -ാം തീയതി 
11 മണിക്ക് ( അവധി ദിവസമായാൽ തൊട്ടടുത്ത ദിവസം 
കടയ്ക്കൽ വില്ലേജാഫീസിൽ വച്ച് താഴെ ഒപ്പിട്ടിരിക്കുന്ന 


ഷീല , എസ് . 

ഭാര്യ 
അഭി , എ . എസ് . 

മകൾ 
ഐശ്വര്യ , എ . എസ് . 
മേൽക്കാ ണിച്ച മൈനർ മകൾ അപക്ഷാ കക്ഷി യുടെ 
സംരക്ഷ ണ യിൽ കഴി ഞ്ഞു വ രു ന്നതും മെന റിനുവേണ്ടി 
അപേക്ഷക എന്ന നിലയിൽ മൊഴി ഹാജരാക്കുന്നതിനാലും 
പരേതന്റെ അവകാശികൾ മേൽക്കാണിച്ച കക്ഷികളാണെന്ന് 
കാണിച്ച് ഒരു അ വ കാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റിൽ 
പസിദ്ധപ്പെടുത്തി കൃ ത്യം 30 ദിവ സ ത്തിനുള്ളിൽ ഈ 
ആഫീസിൽ നേരിട്ട് ഹാജരാകേണ്ട താണ് . കാലാവധിക്കു 
ശേഷമോ തപാലിലോ ഹാജരാ ക്കുന്ന ആക്ഷേപങ്ങൾ 
പരിഗണനാർഹമല്ലാത്തതാണ് . 


48 


Salim A 


Digitally signed by Salim A 
Date : 2021.08.25 15:10:43 
+ 05'30 ' 


